100 


WAYANAD DISTRICT 


Mananthavady Taluk 


പരസ്യം 


( 1 ) 


മേൽപ്പറഞ്ഞ അനന്തരാവകാശികളെ ഉൾപ്പെടുത്തി ഒരു 
അ ന ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തിന് 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ട ങ്കിൽ അ വ ർ 

ഈ 

പരസ്യം ഗ സ റ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആ ക്ഷേ പ ങ്ങ ൾ സ്വീക രി ക്കു ന്ന ത ല്ല . 

ആ ക്ഷേ പ ങ്ങ ൾ 
ല ഭി ക്കാ ത്ത പക്ഷം അപേ ക്ഷക യ് ക്ക് 
സർട്ടി ഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന താ ണെ ന്ന് ഇതി നാൽ 
എല്ലാവരേയും അറിയിക്കുന്നു . 


നമ്പർ എച്ച്1-381 / 2021 . 


2021 ഫെബ്രുവരി 6 . 


അ ന ന്ത രാ വ കാ ശ 


മാനന്തവാടി താലൂക്ക് , മാനന്തവാടി അംശം , എൻ . ജി . ഒ . 
ക്വാർട്ടേഴ്സ് കോൺവെന്റ് കോളനി , ചുണ്ടക്കുന്ന് , മാനന്തവാടി 
താമസിച്ചിരുന്ന മണി , എം . S / o ശങ്കരൻ , മൈലമ്പാടി കോളനി 
എന്നയാൾ 20-1-2020 -ാം തീയതി മരണമടഞ്ഞിരിക്കുന്നു . പരേതന്റെ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനുവേണ്ടി പരേതന്റെ മകൻ 
ബോധി പ്പിക്കുന്ന അപേക്ഷാകാര്യ ത്തിൽ അന്വഷണം 
നട ത്തിയതിൽ താഴെ പേര് പറയുന്ന വരാണ് പരേ തന്റെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


താലൂക്കാഫീസ് , 
മാനന്തവാടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


പേര് 


വയസ് 


KANNUR DISTRICT 

Kannur Taluk 


കമ 
നമ്പർ 


പരേതനുമായുള്ള 

ബന്ധം 


പരസ്യം 


1 


ഉഷ , എ . 


ഭാര്യ 


47 


( 1 ) 


2 


നിധീഷ് കൃഷ്ണ 


മകൻ 


19 


3 


നിവ്യ കൃഷ്ണ 


മകൾ 


13 


മേൽപ്പറഞ്ഞ അനന്തരാവകാശികളെ ഉൾപ്പെടുത്തി ഒരു 
അ ന ന്ത രാവ കാശ സർട്ടിഫിക്കറ്റ് അ നു വ ദി ക്കു ന്ന തി ന് 
ആർക്കെങ്കിലും എന്തെങ്കിലും നിയമോചിതമായ തടസ്സങ്ങൾ 
ഉണ്ട ങ്കിൽ 

അ വർ 

ഈ പരസ്യം ഗസറ്റിൽ പരസ്യ 
പ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ആഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
നിശ്ചിത സമയത്തിനുശേഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആ ക്ഷേ പ ങ്ങ ൾ സ്വീക രി ക്കു ന്ന ത ല്ല . 

ആ ക്ഷേ പ ങ്ങ ൾ 
ല ഭി ക്കാ ത്ത പക്ഷം അപേക്ഷകന് 
സർട്ടിഫിക്കറ്റ് അ നു വ ദിക്കു ന്ന താ ണെ ന്ന് ഇതി നാൽ 
എല്ലാവരേയും അറിയിക്കുന്നു . 


റഫ് . ബി1-978 / 2021 . 

2021 ഫെബ്രുവരി 5 . 
കണ്ണൂർ താ ലൂ ക്കിൽ അഴീക്കോട് സൗത്ത് അംശം 
അഴീക്കോട് ദേശത്ത് ബാല കൃഷ് ണ വീട്ടിൽ കോട്ടായി 
തെക്കണ്ടി ബാലകൃഷ്ണൻ എന്നയാൾ 24-3-1987 -ാം തീയതി 
മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശം സ്ഥാപിച്ചുകി 
ട്ടുന്നതിനുവേണ്ടി സി . എച്ച് . പുഷ്പവല്ലി എന്നിവർ സമർപ്പിച്ച 
അപേക്ഷ യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന നാല് ( 4 ) പേരാണ് 
അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


പേര് 


മരിച്ചയാളുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


അ ന ന്ത രാ വ കാ ശ 


1 


ഭാര്യ 


72 


സി . എച്ച് . പുഷ്പവല്ലി 
വാസ് , ടി . സി . 


2 


മകൾ 


49 


3 


റോഷ്ന , ടി . സി . 


48 


3 


( 2 ) 


4 


സ്വപ്ന സുജിത്ത് 


46 


നമ്പർ എച്ച്1-371 / 2021 . 


2021 ഫെബ്രുവരി 6 . 


മാന ന്ത വാടി താലൂക്ക് , എട വക അംശം , എള്ളുമന്ദം 
പോസ്റ്റ് പരിധിയിൽ താമസിച്ചിരുന്ന കെ . ഒ . ഔസേ ഫ് , 
കാവനമാലിൽ ഹൗസ് എന്നയാൾ 6-4-2009 -ാം തീയതി മരണ 
മ ടഞ്ഞിരിക്കു ന്നു . പരേ തന്റെ അ ന ന്ത രാവ കാ ശ 
സർട്ടിഫിക്കറ്റിനു വേണ്ടി പരേതന്റെ മകൾ ബോധിപ്പിക്കുന്ന 
അപേക്ഷാകാര്യത്തിൽ അന്വേഷണം നടത്തിയതിൽ താഴെ 
പേര് പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശികളെന്ന് 
അറിവായിരിക്കുന്നു . 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് ഒരു പിന്തുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകു ന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . അ വധി കഴിഞ്ഞു വരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


പേര് 


പരേതനുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


1 


ത്രസ്യ 


ഭാര്യ 


83 


നമ്പർ ബി1-17402 / 2020 . 

2021 ഫെബ്രുവരി 8 . 
കണ്ണൂർ താലൂക്കിൽ മകേരി അംശം മുണ്ടലൂർ ദേശത്ത് 
ലാവണ്യ ഹൗസ് വീട്ടിൽ കമലാ നാണു ചെറു മണലിൽ 
എന്ന വർ 27-10 -2002 -ാം തീയതി മര ണ പ്പെട്ടി രി ക്കു ന്നു . 
ടിയാളുടെ അനന്തരാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 
രേഖ ആലുള്ളതിൽ വേണു എന്ന വർ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന ഒരാൾ മാത്രമാണ് അനന്തരാവ 
കാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


നിർമ്മല 


മകൾ 


53 


N 


3 


സിൽവി 


50 


2 


4 


മിനി 


43 


3 


270 


Salim A 


Digitally signed by Salim A 
Date : 2021.07.12 19:21:35 
+ 05'30 ' 


